Kerala Gazette No. 10 dated 8th March 1983 . 
PARTIA 


GOVERNMENT OF KERALA 
Election Department 

NOTIFICATION 
No. 333 /EL.3/83/Elcc. 

Dated, Trivandrum , 28th January 1983. 
Following order No. 76 /KL/82 (38 ) dated 7th January 1983 of th : 
Elcation Commission of India is hereby published . 

By order of the Governo , 

J. S. JESUDHASAN , 
Chief Electoral Officer and 
SpecialSecretary to Government. 


ELECTION COMMISSION OF INDIA 

Nirvachan Sadan 

Ashok Road, 

New Delhi- 1. 
No. 76 /KL /82.38) 

Dated, the 7th January 1983 

ORDER 
Whereas the Election Commission is satisfied that each of the contesting 
candidates specified in column (4 ) of the Table below at the election to the 
State Legislative Assembly as specified in column (2) and held from the 
constituency specified in column (3 ) against his namehas failed to lodge any 
account of his election expenses, within the time and in the manner , 
as shown in column (5) of the said Table as required by: Representation 
of the People Act , 1951 and the Rules made thereunder; 

And , whereas , the said candidates have either not furnished any reason 
or explanation for the said failure even after due notice or the Election 
Commission, after considering the representations made by them , if any, is 
satisfied that they have no good reason or justification for the said failure ; 

Now , therefore, in pursuance of section 10A ofthe said Act, the Election 
Commission hereby declares the persons specified in column (4 ) of the Table 
below to be disqualified for being chosen as, and for being, a member of 
either House of the Parliament or ofthe Legislative Assembly or Legislative 
Council of a State for a period of 3 years from the date of this order. 

G. 177 


TABLE 


Sl. 
No. 


Particulars of 

election 


S. No. & Name of 

the Assembly 
Constituency 


Name of the 
Contesting 
candidate 


Reason for 
disqualification 


(1) 


(2 ) 


(3) 


(4) 


122 - Chavara 


General Election to 
Kerala Legislative 
Assembly 1982 


Shri Shajahan Moothra 

Kizhakkathil 
Kulangarabhagam 

Chavara P. O., 
Quilon District (Kerala ) 


(5 ) 
Failed to lodge the 
account in the 
manner required 
by law . 


2 


By order, 

(Sd .) 

V. K.RAO, 
Under Secretary to the Election 

Commission of India . 


Kerala Gazette No. 10 dated 8th March 1983 
PART II 


ദകരള നിയമസഭാ സെക്രട്ടേറിയററ് 

വിജ്ഞാപനം 


നമ്പർ 2307 എൽ എ 4/ 83. തിരുവനന്തപുരം, 1983 ഫെബ്രുവരി 21. 

കേരള നിയമസഭയുടെ നടപടി ക്രമവും കാര്യനിർവ്വഹണവും സംബന്ധിച്ച 
ചട്ടങ്ങളിലെ 69 -ാം ചട്ടപ്രകാരം , 1983- ലെ കേരള വിദ്യാഭ്യാസ ( ദഗതി) 
ബിൽ ഉദ്ദേശകാര ണങ്ങളുടെ വിവരണത്തോടും ധനകാര്യ മെമ്മോറാണ്ടത്തോടും 
കൂടി പ്രസിദ്ധപ്പെടുത്തുന്നു . 


ഡോക്ടർ ആർ, പ്രസന്നൻ, 
സെക്രട്ടറി, നിയമസഭ, 


ഏഴാം കേരള നിയമസം, 

ബിൽ നമ്പർ 1 2 , 


1983 - ലെ കേരള വിദ്യാഭ്യാസ ( ഭേദഗതി) ബിൽ 
1958- ലെ കേരള വിദ്യാഭ്യാസ ആക്ട്, വീണ്ടും ഭേദഗതി ചെയ്യുന്നതിനുളള 


ഒരു ബിൽ 


താഴ 


പീഠിക ,-1958 - ലെ കേരള വിദ്യാഭ്യാസ ആക°s , ഇതിനുശേഷംകാണുന്ന 
ആവശ്യത്തിനായി വീണ്ടും ദേഗതി ചെയ്യേണ്ടത് യുക്തമായിരിക്കുകയാൽ; 

ഇൻഡ്യൻ റിപ്പബ്ലിക്കിന്റെ മുപ്പത്തിനാലാം സംവൽസരത്തിൽ 
പറയും പ്രകാരം നിയമമുണ്ടാക്കുന്നു : -- 

1 . ചുരുക്കപ്പേരും ആരംഭവും.- ( 1) ഈ ആക്ടിന് 1983 - ലെ 
കേരള വിദ്യാഭ്യാസ ( ഭേദഗതി) ആക്ട്, എന്നു പേർ പറയാം. 

( 2) ഇത് 1982 ഒക്ടോബർ 13 -ാം തീയതി പ്രാബല്യത്തിൽ വന്ന 
തായി കരുതേണ്ടതാണ്. 
2 , 

36-ാം വകുപ്പിൻറ ഭേദഗതി. - 1958 - ലെ കേരള വിദ്യാഭ്യാസ 
ആക്ട് (1959 - ലെ 6) (ഇതിനുശേഷം പ്രധാന ആകടം എന്നാണ് പരാമർശി 
ക്കപ്പെടുക) , 36 -ാം വകുപ്പ്.. ( 1) -ാം ഉപവകുപ്പിൽ സർക്കാരിന 
ചട്ടങ്ങൾ ഉണ്ടാക്കാവുന്നതാണ് എന്ന വാക്കുകൾക്ക് മുമ്പ് പിൽക്കാല 
പ്രാബല്യത്തോടെയോ അഥവാ പൂർവ്വകാല പ്രാബല്യത്തോടെയോ , എന്ന 
വാക്കുകൾ കൂട്ടിച്ചേർക്കേണ്ടതാണ്. 

3 , റദ്ദാക്കലും ഒഴിവാക്കലും.- (1) 1982 - ലെ കേരള വിദ്യാഭ്യാസ 
( ഭേദഗതി) ഓർഡിനൻസ്, (1982 - ലെ 3) . ഇതിനാൽ റദ്ദാക്കുന്നു . 
( 2) 

അപ്രകാരം റദ്ദാക്കിയിരുന്നാൽത്തന്നെയും, പ്രസ്തുത ഓർഡി 
നൻസുപകാരം ദഗതിചെയ്ത ( പകാരമുളള ( പധാന ആക്ട് പ്രകാരം 
ചെയ്ത ഏതെങ്കിലും പ്രവർത്തിയോ, എടുത്ത ഏതെങ്കിലും നടപടിയോ ഈ 
ആക്ററുമൂലം ഭേദഗതിചെയ്ത പ്രകാരമുളള ( പധാന ആക്ടു പ്രകാരം 
ചെയ്തതായോ എടുത്തതായോ കണക്കാക്കേണ്ടതാണ്. 


ഉദ്ദേശകാരണങ്ങളുടെ വിവരണം 
എയിഡഡ് സ്കൂളുകളിലെ സ്ററാഫംഗങ്ങൾക്ക് വേതനങ്ങളും, അതേ 
വിഭാഗത്തിൽപ്പെട്ട സർക്കാർ സർവീസിലുളളവർക്ക് ബാധകമാകുന്ന 
വ്യവസ്ഥകൾ ബാധകമാകുന്നതും അതേ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അവർക്കു 
നൽകപ്പെടുന്നഅതേ വേതനം നൽകിവരുന്നതുമാണ്. സർക്കാർ സർവ്വീസിലെ, 
അതുപോലുളള ഉദ്യോഗസ്ഥൻമാർക്ക് 

സൗജന്യങ്ങളോ ആനുകൂല്യങ്ങളോ 


സ്വന 


3 


അനുവദിക്കുമ്പോൾ , എയിഡഡ് സ്കൂളുകളിലെ ഉദ്യോഗസ്ഥൻമാർക്കുകൂടി 
അവ് നൽകുന്നതിനുവേണ്ടി, കാലാകാലങ്ങളിൽ, കേരള വിദ്യാഭ്യാസ ചട്ടങ്ങൾ 
ഭേദഗതി ചെയ്യേണ്ട ആവശ്യമുണ്ടാകുന്നു . ചട്ടങ്ങൾ ഭേദഗതി ചെയ്യുന്നതിന് 
ചില നടപടിക്രമങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഇത് ചട്ടങ്ങളിൽ ഭേദഗതി വരു 
ആത്തുന്നതിന്, ഒഴിക്കാൻ കഴിയാത്ത കാലതാമസം ഉണ്ടാക്കുന്നു . കേരള 
വിദ്യാഭ്യാസ ആക്ടിൽ പൂർവ്വകാലപ്രാബല്യത്തോടെ ചട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് 
യാതൊരു വ്യവസ്ഥയും ഇല്ലാത്തതിനാൽ, ചട്ടങ്ങൾക്കുളള ഭേദഗതികൾ പിൽ 
ക്കാലപ്രാബല്യത്തോടുകൂടി മാത്രംഉണ്ടാക്കുവാൻ കഴിയുന്നതും, അതുകൊണ്ട 
സർക്കാർ സർവീസിലെ അതുപോലുളള വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥൻമാർക്ക് 
പൂർവ്വകാലപ്രാബല്യത്തോടുകൂടി നൽകുന്ന ആനുകൂല്യങ്ങൾ എയിഡഡ് 
സ്കൂളുകളിലെ ഉദ്യോഗസ്ഥൻമാർക്ക് പിൽക്കാലപാബല്യത്തോടുകൂടി 
മാത്രമേ ബാധകമാക്കാൻ കഴിയുകയുളളു . ഇത് എയിഡഡ് സ്കൂളുകളിലെ 
ഉദ്യോഗസ്ഥൻമാരിൽനിന്നും മാനേജുമെൻറിൽനിന്നും ഉളള വിമർശനങ്ങൾക്ക 
കാരണമാകുന്നു . അതുകൊണ്ട് പിൽക്കാലപ്രാബല്യത്തോടെയോ പൂർവ്വ 
കാലപ്രാബല്യത്തോടെയോ അതിൻകീഴിൽ ചട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് സർക്കാ 
രിനെ അധികാരപ്പെടുത്തുന്നതിനായി 1958 - ലെ കേരള വിദ്യാഭ്യാസ ആക്ട്, 
36 -ാം വകുപ്പ് ഭേദഗതി ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് കരുതുന്നു . 

2 . നിയമസഭ സമ്മേളനത്തിലല്ലാത്തതിനാലും മുകളിൽ 
നിർദ° ദേശത്തിന് ഉടൻതന്നെ പാബല്യം നൽകേണ്ടതുളളതിനാലും 19 8 2 , 
ഒക്ടോബർ 11 -ാം തീയതി ഗവർണ്ണർ, 1982- ലെ കേരള വിദ്യാഭ്യാസ ( ഭേദഗതി) 
ഓർഡിനൻസ് (1982 - ലെ * 3) " വിളംബരപ്പെടുത്തി. സംസ്ഥാന നിയമ 
സഭയുടെ ഒരു ആക്ടുമൂലം ഓർഡിനൻസിനു പകരം വയ്ക്കുന്നതിന് 
ഉദ° ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ ബിൽ. 


പറത്ത 


ധനകാര്യ മെമ്മോറാണ്ടം 


ഈ ബിൽ, നിയമമാക്കുകയും നടപ്പാക്കുകയും ചെയ്താൽ സംസ്ഥാന 
സഞ്ചിതനിധിയിൽ നിന്നും യാതൊരു ചെലവും ഉണ്ടാകുന്നതല്ല . 


s!, എം , ജേക്കബ്, 


( ശരിത്തർജ്ജമ ) 


കെ . കെ . രവീന്ദ്രൻ പിള്ള, 
അണ്ടർ സെക്രട്ടറി ( ലാ ). 


